Kerala Gazette No. 38 dated 29th September 2015 . 
PART I 


Section iii 


GOVERN 


വ 


കന 


രള സർക്ക 


MENT OF KO 


KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- ബി ) വകുപ്പ് 


- വിജ്ഞാപനം 


നമ്പർ 19021/ ലെഗ്. ബി1 / 80/ നിയമം. 


തിരുവനന്തപുരം, 


1981 ജനുവരി 20 
1902 പൌഷം 30 , 


- കേരള സംസ്ഥാന നിയമസഭയുടെ ഇനിപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറി വി ലേ ക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടു ത്തു ന്നു . നിയമസഭ പാസ്സാ ക്കിയ 
പ്രകാരമുള്ള ബില്ലിന് 1981 ജനുവരി 17 -ാം തീയതി പ്രസിഡന്റിന്റെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


- കെ . വിശ്വനാഥൻ നായർ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


13 


1981- ലെ 10 -ാം ആക്റ്റ് 
1980 - ലെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ 

- ആക്റ്റ് 
മത്സ്യബന്ധന നൗകകൾക്ക് സംസ്ഥാനത്തെ തീരരേഖയിലുള്ള 
സമുദ്രത്തിൽ മത്സ്യബന്ധനം നടത്തുന്നതിന് നിയന്ത്രണം 

ഏർപ്പെടുത്തുന്നതിന് വ്യവസ്ഥ 
ചെയ്യുന്നതിനുള്ള 

ഒരു 
ആക്റ്റ് 


പീഠിക. - മത്സ്യബന്ധന നൗകകൾക്ക് സംസ്ഥാനത്ത തീര രേ ഖ യി ലു ളള 
സമു ദ ത്തിൽ മത്സ്യബന്ധനം നട ത്തു ന്ന തിന് വ്യവസ്ഥ ചെയ്യു ന്നത് ആവ ശ്യ 
മായിരിക്കുകയാൽ ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിയൊന്നാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു: 

അദ്ധ്യായം -I 


പാരംഭം 


1. ചുരുക്കപ്പേരും, വ്യാപ്തിയും പ്രാരംഭവും. - ( 1) ഈ ആക്റ്റിന് 1980- ലെ 
കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ ആക്റ്റ് എന്ന് പേര് പറയാം. 

- (2) ഇതിന് കേരള സംസ്ഥാനത്തൊട്ടാകെ വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ്. 

(3) ഇത് 1980 നവംബർ 24 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


2. നിർവച ന ങ്ങ ൾ . - ഈ ആക്റ്റിൽ സന്ദർഭം മറ്റു വിധ ത്തിൽ ആ വ ശ്യ 
പ്പെടാത്തപക്ഷം, 


- ( എ ) “ അഡ്ജു ഡിക്കേറ്റിംഗ് ആഫീസർ എന്നാൽ വിജ്ഞാപനത്തിൽ 
വിനിർദ്ദേശിച്ചേക്കാവുന്ന അങ്ങനെയുള്ള പ്രദേശത്ത് ഈ ആക്ട് പ്രകാരം നൽകപ്പെട്ട 
അഡ്ജൂഡിക്കേറ്റിംഗ് ആഫീസറുടെ അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനും ചുമതലപ്പെട്ട 
കടമകൾ നിർവ്വഹിക്കുന്നതിനുമായി ഗസറ്റ് വിജ്ഞാപനം മുഖേന സർക്കാർ അധികാര 
പ്പെടുത്തിയിട്ടുള്ള ഫിഷറീസ് അസി ന്റ് ഡയറക്ടർ പദവിയിൽ താഴെയല്ലാത്ത 
മത്സ്യബന്ധന വകുപ്പിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ എന്നർത്ഥമാകുന്നു ; 

- ( ബി) “അപ്പലേറ്റ് ബോർഡ്” എന്നാൽ 18 -ാം വകുപ്പുപ്രകാരം രൂപീകരിക്കപ്പെട്ട 
ഒരു അപ്പലേറ്റ് ബോർഡ് എന്നർത്ഥമാകുന്നു ; 


- 14 


( സി ) “ അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ” എന്നാൽ ഈ പ്രയോഗം 
വരുന്ന ഈ ആക്ടിലെ വ്യവസ്ഥയിൽ പരാമർശിച്ചിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ച് 
ഗസറ്റ് വിജ്ഞാപനം വഴി സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുള്ള അങ്ങനെയുള്ള 
ഉദ്യോഗസ്ഥൻ എന്നർത്ഥമാകുന്നു ; 

( ഡി) “മത്സ്യബന്ധനനൗക ” എന്നാൽ ലാഭത്തിനായി സമുദ്ര-മത്സ്യബന്ധന 
ത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, യന്ത്രം ഘടിപ്പിച്ചോ അല്ലാതെയോ ചലിപ്പിക്കുന്നതായ ഒരു 
കപ്പൽ അല്ലെങ്കിൽ ബോട്ട് എന്നർത്ഥമാകുന്നതും അതിൽ സമുദ്ര മത്സ്യബന്ധനത്തിൽ 
ഏർപ്പെട്ടിരിക്കുന്ന 

- (i) ഒരു കെട്ടുമരവും 
- (ii) ഒരു നാടൻ വള്ളവും, കൂടാതെ 

- (iii) ഒരു തോണിയും ഉൾപ്പെടുന്നതുമാകുന്നു ; 

( ഇ ) “തുറ മു ഖം എന്നാൽ ഈ ആക്റ്റിന്റെ ആ വ ശ്യ ങ്ങ ൾക്കാ യി , 
കാലാകാലങ്ങളിൽ ഗസറ്റ് വിജ്ഞാപനം വഴി സർക്കാർ നിർവ്വചിക്കാവുന്ന, അങ്ങനെയുള്ള 
പരിധിക്കുള്ളിലെ സ്ഥലം എന്നർത്ഥമാകുന്നു ; 

(എഫ്) “ നിർണ്ണയിക്കപ്പെട്ട ” എന്നാൽ ഈ ആക്റ്റിൻ കീഴിലു ണ്ടാക്കിയ 
ചട്ടങ്ങളാൽ നിർണ്ണയിക്കപ്പെട്ട എന്നർത്ഥമാകുന്നു; 

( ജി) “ രജിസ്റ്റർ ചെയ്ത മത്സ്യബന്ധനനൗക ” എന്നാൽ - 

(i) 1972 - ലെ മറൈൻ പ്രോഡക്റ്റ്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് 
അതോറിറ്റി ആക്ട് ( 1972 - ലെ 13 -ാം കേന്ദ്ര ആക്ട്) - ന്റെ 11 -ാം വകുപ്പുപ്രകാരം രജിസ്റ്റർ 
ചെയ്ത ഒരു മത്സ്യബന്ധനനൗക; അല്ലെങ്കിൽ 

(ii) 9 -ാം വകുപ്പുപ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു മത്സ്യബന്ധനനൗക 
എന്നർത്ഥമാകുന്നു ; 

( എച്ച്) “ വിനിർദ്ദേശിക്കപ്പെട്ട പ്രദേശം ” എന്നാൽ ഗസറ്റ് വിജ്ഞാപനം വഴി 
സർക്കാർ വിനിർദ്ദേശിച്ചേക്കാ വു ന്ന , ടെറിട്ടോറിയൽ വാട്ടേഴ്സിന് പുറത്തല്ലാത്ത 
സംസ്ഥാനത്തെ മുഴുവൻ തീരരേഖയ്ക്കടുത്തുള്ള സമുദ്രത്തിലെ അങ്ങനെയുള്ള പ്രദേശം 
എന്നർത്ഥമാകുന്നു ; 

( ഐ ) “ സംസ്ഥാനം ” എന്നാൽ കേരള സംസ്ഥാനം എന്നർത്ഥമാകുന്നതും 
അതിൽ ആ സംസ്ഥാനത്തെ മുഴുവൻ തീരരേഖയ്ക്കടുത്തുള്ള ടെറിട്ടോറിയൽ വാട്ടേഴ്സ് 
ഉൾപ്പെടുന്നതുമാകുന്നു . 


3 . ഈ ആക്റ്റിലെ ഏതെങ്കിലും വ്യവ സ്ഥ യുടെ ആവ ശ്യ ങ്ങൾക്കായി 
ഉദ്യോഗസ്ഥരെ അധികാരപ്പെടുത്തൽ. -- സർക്കാരിന്, ഗസറ്റ് വിജ്ഞാപനം വഴി, 


- ( എ ) ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ പദ വി യിൽ താഴെയല്ലാത്ത ഒരു 
സർക്കാർ ഉദ്യോഗസ്ഥനെ; അല്ലെങ്കിൽ 


15 


( ബി ) ഗസറ്റഡ് ഉദ്യോ ഗസ്ഥന്റെ പദ വി യിൽ താഴെ യ ല്ലാത്ത ഒരു 
കേന്ദ്രസർക്കാർ ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ കേന്ദ് സായുധ സേനയിലെ 
ഒരു കമ്മീഷൻഡ് ഓഫീസറെയോ ആ സർക്കാരിന്റെ അനു വാ ദ ത്തോടു കൂടി, 
വിജ്ഞാപനത്തിൽ വിനിർദ്ദേശിച്ചേക്കാവുന്ന അങ്ങനെയുള്ള പ്രദേശത്ത് നൽകപ്പെട്ടിട്ടുള്ള 
അ ധി കാ ര ങ്ങ ൾ വിനി യോ ഗി ക്കു ന്ന തി നാ യും , ചുമ ത്ത പ്പെട്ടിട്ടുള്ള കട മ കൾ 
നിർവ്വഹിക്കുന്നതിനായും, ഈ ആക്റ്റിൻ കീഴിൽ അധികാരപ്പെടുത്താവുന്നതാണ്. 

- അദ്ധ്യായം-II 

മത്സ്യബന്ധന നിയന്ത്രണം 
4 . വിനിർദ്ദേശിക്കപ്പെട്ട പ്രദേശത്ത് ചില കാര്യങ്ങൾ നിയന്ത്രിക്കാനും, പരിമിത 
പ്പെടുത്താനും നിരോധിക്കുന്നതിനുമുള്ള അധികാരം. ( 1) സർക്കാരിന്, (2 ) -ാം 
ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഗസറ്റിൽ വിജ്ഞാപനം 
ചെയ്യപ്പെട്ട ഉത്തരവു മുഖാന്തിരം; 

- ( എ ) നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരം ഏതെങ്കിലും വിനിർദ്ദേശിക്കപ്പെട്ട 
പ്രദേശത്തെ അങ്ങനെയുള്ള തരമോ തരങ്ങളോ ആയ മത്സ്യബന്ധന നൗകകളാലുള്ള 
മത്സ്യബന്ധനം; അല്ലെങ്കിൽ 

( ബി) ഏതെങ്കിലും വിനിർദ്ദേശിക്കപ്പെട്ട പ്രദേശത്ത്മത്സ്യബന്ധനത്തിനായി 
ഉപയോഗിക്കാവുന്ന മത്സ്യബന്ധന നൗകകളുടെ എണ്ണം; അല്ലെങ്കിൽ 

( സി ) വിജ്ഞാ പ ന ത്തിൽ വി നിർ ദ്ദേ ശി ച്ചേക്കാ വു ന്ന മത്സ്യ ത്തിന്റെ 
അങ്ങനെയുള്ള ഇനത്തിന്റെയും അങ്ങനെയുള്ള കാലയളവിലേക്കുമുള്ള ഏതെങ്കിലും 
വിനിർദ്ദേശിക്കപ്പെട്ട പ്രദേശത്തെ മീൻ പിടിത്തം; അല്ലെങ്കിൽ 

- ( ഡി) നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരമുള്ള ഏതെങ്കിലും വിനിർദ്ദേശിക്കപ്പെട്ട 
പ്രദേശത്തെ അങ്ങനെയുള്ള മത്സ്യബന്ധനോപാധിയുടെ ഉപയോഗം നിയന്ത്രിക്കുകയോ 
പരിമിതപ്പെടുത്തുകയോ നിരോധിക്കുകയോ ചെയ്യാവുന്നതാണ്. 

-- (2) ( 1) –ം ഉപ വകു പ്പു പ്രകാരം ഒരു ഉത്തരവ് പുറ പ്പെ ടു വി ക്കു മ്പോൾ, 
താഴെപ്പറയുന്ന കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കേണ്ടതാണ്, അതായത്: 

( എ ) മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട 
ആളുകളുടെ പ്രത്യേകിച്ചും കെട്ടുമരം, നാടൻ വള്ളം, തോണി തുടങ്ങിയ പരമ്പരാഗത 
മത്സ്യബന്ധന യാനം ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കു ന്ന വരുടെ 
താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ; 

( ബി) ശാസ്ത്രീയ അടി സ്ഥാ ന ത്തിൽ മത്സ്യ സംര ക്ഷ ണ ത്തി ന്റെ യും 
മത്സ്യബന്ധനം നിയന്ത്രിക്കേണ്ടതിന്റെയും ആവശ്യകത ; 

( സി ) സമുദ്രത്തിൽ ക്രമസമാധാനം പാലിക്കേണ്ടതിന്റെ ആവശ്യകത ; 
( ഡി ) നിർണ്ണയിക്കപ്പെടാവുന്ന തരത്തിലുള്ള മറ്റേതൊരു കാര്യവും. 


16 


5. 4 -ാം വകുപ്പിനു കീഴിൽ പുറപ്പെടുവിച്ച ഏതെങ്കിലും ഉത്തരവിന് വിരുദ്ധമായി 
മത്സ്യബന്ധന നൗകയുടെ ഉപയോഗത്തിനുള്ള നിരോധനം. - ഒരു മത്സ്യബന്ധന 
നൗകയുടെ യാതൊരു ഉടമസ്ഥനുംഅല്ലെങ്കിൽ യജമാനനും അങ്ങനെയുള്ള മത്സ്യബന്ധന 
നൗക 4 -ാം വകുപ്പിനുകീഴിൽ പുറപ്പെടുവിച്ച ഒരു ഉത്തരവിന് വിരുദ്ധമായി ഏതെങ്കിലും 
തരത്തിൽ മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുകയോ, ഉപയോഗിക്കുന്നതിന് ഇട 
നൽകുകയോ അനുവദിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. 


എന്നാൽ, അങ്ങനെയുള്ള ഉത്ത ര വിലെ യാതൊന്നും മത്സ്യബന്ധന 
നൗകയുടെ തീരത്തു നിന്നോ തീരത്തേക്കോ, ഏതെങ്കിലും വിനിർദ്ദേശിക്കപ്പെട്ട 
പ്രദേശത്തിലൂടെ അവിടെ നിന്നോ, അല്ലെങ്കിൽ അവിടേയ്ക്കോ മത്സ്യബന്ധനാവശ്യത്തി 
ലേയ്ക്കായുള്ള വിനിർദ്ദേശിക്കപ്പെട്ട പ്രദേശമല്ലാത്ത അങ്ങനെയുള്ള മറ്റേതെങ്കിലും 
പദേ ശ ത്തേയ്ക്കോ ഉള്ള ഏതെങ്കിലും മത്സ്യബന്ധന നൗകയുടെ അല്ലെങ്കിൽ 
മറ്റേതെങ്കിലും ആവശ്യത്തിലേക്കോ ഗതി തടസ്സപ്പെടുത്തുന്നതായി വ്യാഖ്യാനിക്കാൻ 
പാടുള്ളതല്ല. 

-- എന്നിരുന്നാലും, ഏതെങ്കിലും വിനിർദ്ദേശിക്കപ്പെട്ട പ്രദേശത്തു കൂടിയുള്ള 
അങ്ങനെയുള്ള മത്സ്യബന്ധന നൗകയുടെ ഗതി, ആ വിനിർദ്ദേശിക്കപ്പെട്ട പ്രദേശത്ത് 
കെട്ടുമരമോ നാടൻ വള്ളമോ തോണിയോ പോലുള്ളഏതെങ്കിലും പരമ്പരാഗത 
മത്സ്യബന്ധന യാനം ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും 
ആളുടെ ഏതെങ്കിലും മത്സ്യബന്ധന വലകൾക്കോ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന 
ഉപകരണങ്ങൾക്കോ യാതൊരു വിധത്തിലുള്ള കേടുകളും വരുത്തുവാൻ പാടുള്ളതല്ല. 

6 . മത്സ്യബന്ധ ന നൗകകൾക്ക് ലൈസൻസ് നൽകൽ. - ( 1) മത്സ്യബന്ധന 
നൗകയുടെ ഉടമസ്ഥൻ, ഏതെങ്കിലും വിനിർദ്ദേശിക്കപ്പെട്ട പ്രദേശത്ത്മത്സ്യബന്ധന 
ത്തിനായി അങ്ങനെയുള്ള മത്സ്യബന്ധന നൗക ഉപയോഗിക്കുന്നതിന് ഒരു ലൈസൻസ് 
അനു വാദിക്കുന്നതിനായി ഒരു അപേക്ഷ അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥന് 
നൽകാവുന്നതാണ്. 


( 2 ) (1 ) -ാം ഉപവകുപ്പു പ്രകാരമുള്ള ഓരോ അപേക്ഷയും നിർണ്ണയിക്ക 
പ്പെടാവുന്ന അങ്ങനെയുള്ള മാതൃകയിലും അങ്ങനെയുള്ള വിവരങ്ങൾ അടങ്ങിയതും, 
അങ്ങനെയുള്ള ഫീസിനോടൊപ്പവുമായിരിക്കേണ്ടതാണ്. 


- (3) അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് യുക്തമെന്നു 
കരു തുന്ന അങ്ങ നെയുള്ളഅന്വേഷണം നട ത്തു ക യും , ( 4 ) -ാം ഉപ വകു പ്പിൽ 
പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കുകയും ചെയ്ത ശേഷം മത്സ്യബന്ധന 
നൗകയുടെ ഉടമസ്ഥന് വിനിർദ്ദേശിക്കപ്പെട്ട പ്രദേശത്തോ അങ്ങനെയുള്ള ലൈസൻസിൽ 
പ്രതിപാദിച്ചിട്ടുള്ള വിനിർദ്ദേശിക്കപ്പെട്ട പ്രദേശങ്ങളിലോ അങ്ങനെയുള്ള മത്സ്യബന്ധന 
നൗകയ്ക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് ഒരു ലൈസൻസ് അനുവദിക്കുകയോ 
നിരസിക്കുകയോ ചെയ്യാവുന്നതാണ്. 


(4) ( 3 ) -ാം ഉപവകുപ്പു പ്രകാരം ലൈസൻസ് അനുവദിക്കുകയോ നിരസി 
ക്കുകയോ ചെയ്യുമ്പോൾ, അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ താഴെപ്പറയുന്ന കാര്യങ്ങൾ 
പരിഗണിക്കേണ്ടതാണ്, അതായത്: 


- ( എ ) മത്സ്യബന്ധന നൗക രജിസ്റ്റർ ചെയ്ത ഒരു മത്സ്യബന്ധനയാനം 


ആണോ; 


( ബി) മത്സ്യ ബ ന്ധന നൗക യു ടെ , അ തിൽ ഘടിപ്പിച്ചിരിക്കുന്ന 
അനുബന്ധ ഭാഗങ്ങളുടെ മത്സ്യബന്ധനോപാധികളും, ഉൾപ്പെടെയുള്ള അവസ്ഥ ; 


( സി) 4 -ാം വകുപ്പു പ്രകാരം പുറപ്പെടുവിക്കുന്ന ഏതെങ്കിലും ഉത്തരവ്; 


( ഡി) നിർണ്ണയിക്കപ്പെടാവുന്ന മറ്റേതെങ്കിലും കാര്യം. 


(5) ഈ വകുപ്പു പ്രകാരം അനുവദിക്കപ്പെട്ട ഒരു ലൈസൻസ്, നിർണ്ണയിക്ക 
പ്പെടാവുന്ന പ്രകാരമുള്ള അങ്ങനെയുള്ള മാതൃകയിലും അങ്ങനെയുള്ള ഫീസ് 
ഒടുക്കേണ്ടതു സംബന്ധിച്ചും വ്യവസ്ഥകൾ യഥാവിധി പാലിക്കുന്നതിനായി അങ്ങനെ 
യുള്ള ജാമ്യം നൽകുന്നതു സംബന്ധിച്ചും ഉള്ള അങ്ങനെയുള്ള വ്യവസ്ഥകൾക്കും 
വിധേയമായിട്ടായിരിക്കേണ്ടതാണ്. 


എന്നാൽ, വിവിധ തരത്തിൽപ്പെട്ട മത്സ്യബന്ധന നൗകകൾക്കുള്ള ലൈസൻസു 
കളെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഫീസും, ജാമ്യമെന്ന നിലയിലുള്ള വ്യത്യസ്ത 
മായിട്ടുള്ള തുകകളും നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരമായിരിക്കുന്നതാണ്. 


(6) ഈ വകുപ്പു പ്രകാരം അനുവദിക്കപ്പെട്ട ഒരു ലൈസൻസിന്, അതിൽ 
വിനിർദ്ദേശിച്ചിട്ടുള്ള കാലയളവിലേക്കോ അല്ലെങ്കിൽ അനുവദിക്കുന്നത് ഉചിതമായിരിക്കു 
മെന്ന് അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ കരുതുന്ന ഏതൊരു സംഗതിയിലും 
അത്തരത്തിൽ ദീർഘിപ്പിച്ച കാലയളവിലേക്കോ സാധ്യതയുണ്ടായിരിക്കുന്നതാണ്. 


7. ലൈസൻസില്ലാത്ത മത്സ്യബന്ധന നൗകകൾ മത്സ്യബന്ധ ന ത്തി നായി 
ഉപയോഗിക്കുന്നതിനുള്ള നിരോധനം. - ഈ ആക്റ്റ് പ്രാബല്യത്തിൽ വന്നതിനുശേഷം, 
6 -ാം വകുപ്പു പ്രകാരം ലൈസൻസ് നൽകിയിട്ടില്ലാത്ത ഒരു മത്സ്യബന്ധന നൗക 
ഉപയോഗിച്ച് യാതൊരാളും ഒരു വിനിർദ്ദേശിക്കപ്പെട്ട പ്രദേശത്ത് മത്സ്യബന്ധനം 
നടത്തുവാൻ പാടുള്ളതല്ല : 


എന്നാൽ, ഈ ആക്റ്റ് പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പ് വരെ 
മത്സ്യബന്ധനം നടത്തുന്നതിന് ഉപയോഗിച്ചു വന്നിരുന്ന യാതൊരു മത്സ്യബന്ധന 
നൗകയ്ക്കും സർക്കാർ ഗസറ്റ് വിജ്ഞാപനം വഴി വിനിർദ്ദേശിക്കപ്പെടുന്ന അങ്ങനെയുള്ള 
കാലയളവിലേക്ക് ഈ വകുപ്പിലെ യാതൊന്നും ബാധകമാകുന്നതല്ല. 


18 


8. ലൈസൻസുകളുടെ റദ്ദാക്കലും താൽക്കാലികമായി നിർത്തിവെയ്ക്കലും 
ഭേദഗതിയും. (1) അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥന്, ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ 
പരി ഗ ണ ന യ്ക്കായി ലഭ്യമാക്കപ്പെട്ടിട്ടുള്ളടി ത്തോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ 
ഇനിപറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുന്നപക്ഷം, 

- ( എ ) പ്രധാന വസ്തുതയെ സംബന്ധിച്ചു തെറ്റിദ്ധരിപ്പിച്ചാണ് 6 -ാം വകുപ്പു 
പ്രകാരം അനുവദിക്കപ്പെട്ട ഒരു ലൈസൻസ് നേടിയിട്ടുള്ളത്; അല്ലെങ്കിൽ 

( ബി ) ലൈസൻസിന് കൈവ ശ ക്കാ രൻ, ന്യായമായ കാര ണ മില്ലാതെ, 
ലൈസൻസ് അനുവദിക്കുന്നതിന് ബാധകമാക്കിയിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ 
പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഈ ആക്ടിലെയോ അതിൻ കീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള 
ഏതെ ങ്കിലും ഉത്ത ര വി ന്റെയോ ചട്ട ത്തി ന്റെയോ ഏതെങ്കിലും വ്യവ സ്ഥ കൾ 
ലംഘിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, 

- ഈ ആക്റ്റ് പ്രകാരം ലൈസൻസ് കൈവശക്കാരൻ വിധേയനാക്കപ്പെടാവുന്ന 
മറ്റേതൊരു ശിക്ഷയും കണക്കാക്കാതെ , അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ, കാരണം 
കാണിക്കുവാനുള്ള ന്യായമായ ഒരവസരം ലൈസൻസ് കൈവശക്കാരന് നൽകിയതിനു 
ശേഷം, ലൈസൻസ് റദ്ദാക്കുകയോ, താൽക്കാലികമായി തടഞ്ഞു വെയ്ക്കുകയോ 
ലൈസൻസ് അനുവദിക്കുന്നതിന് ബാധകമാക്കിയിട്ടുള്ള വ്യവസ്ഥകൾ ശരിയായി 
പാലിക്കുന്നതിനായി നൽകിയിട്ടുള്ള, ഈട്ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത്മുഴുവനായോ 
ഏതെങ്കിലും ഭാഗമോ കണ്ടുകെട്ടുകയോ ചെയ്യാവുന്നതാണ്. 


- ( 2 ) ഇതിലേക്കായി ഉണ്ടാക്കപ്പെടാവുന്ന ഏതെങ്കിലും ചട്ടങ്ങൾക്ക് വിധേയ 
മായി, അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥന് 6 -ാം വകുപ്പുപ്രകാരം അനുവദിക്കപ്പെട്ട 
ലൈസൻസിൽ മാറ്റം വരുത്തുകയോ ഭേദഗതി ചെയ്യുകയോ കൂടി ചെയ്യാവുന്നതാണ്. 


9 . നൗകകളുടെ രജിസ്ട്രേഷൻ. - ( 1) മത്സ്യബന്ധന ആവശ്യങ്ങൾക്കായി 
ഉപയോഗിക്കുന്നതോ ഉപയോഗിക്കുവാൻ ഉദ്ദേശിക്കപ്പെടുന്നതോ ആയതും സംസ്ഥാനത്ത് 
സൂക്ഷിച്ചു പോരുന്നതുമായ എന്നാൽ 1972- ലെ മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് 
ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ട് ( 1972 - ലെ 13 -ാം കേന്ദ്ര ആക്ട്) - ന്റെ 11 -ാം വകുപ്പ് 
പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലാത്തതുമായ ഓരോ നൗകയുടെയും ഉടമസ്ഥൻ അത്തരം 
നൗക ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 


-- (2) അങ്ങനെയുള്ള നൗകകൾ രജിസ്റ്റർ ചെയ്യുവാനുള്ളഓരോ അപേക്ഷയും 
അതിന്റെ ഉടമസ്ഥൻ, 


( എ ) ആദ്യമായി അങ്ങനെയുള്ള നൗകയുടെ ഉടമസ്ഥനായ തീയതി 
മുതൽ ഒരു മാസം അവസാനിക്കുന്നതിനു മുമ്പ്; അല്ലെങ്കിൽ 


19 


( ബി) ഈ ആക്റ്റ് പാബ ല്യ ത്തിൽ വന്ന് മൂന്ന് മാസം 
അവസാനിക്കുന്നതിനു മുമ്പ്, 

ഏതാണോ പിന്നീട് വരുന്നത്, അപ്പോൾ അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥന് 
അങ്ങനെയുള്ള മാതൃകയിൽ നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള ഫീസോടും കൂടി 
നൽകേണ്ടതാണ്: 


എന്നാൽ, അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മതിയായ കാരണം ലിഖിത 
മായി രേഖപ്പെടുത്തി, അദ്ദേഹത്തിന് ഉചിതമെന്നു തോന്നുന്ന അങ്ങനെയുള്ള കാലയള 
വിലേക്ക് രജിസ്റ്റർ ചെയ്യുവാനുള്ള സമയപരിധി ദീർഘിപ്പിക്കാവുന്നതാണ്. 

- (3) അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ, അദ്ദേഹം രജിസ്റ്റർ ചെയ്ത നൗക 
യുടെ ഉടമസ്ഥന് നിർണ്ണയിക്കപ്പെട്ട മാതൃകയിൽ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 
നൽകേണ്ടതും, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റിലെ വിവരങ്ങൾ നിർണ്ണയിക്കപ്പെടാവുന്ന 
അങ്ങനെയുള്ള മാതൃകയിൽ അദ്ദേഹം സൂക്ഷിക്കേണ്ടതായ ഒരു രജിസ്റ്ററിൽ രേഖപ്പെടു 
ത്തേണ്ടതുമാണ്. 

| (4) ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ, അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ റദ്ദ് 
ചെയ്യുന്നതുവരെ അതിന് പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 

- (5) ഈ വകുപ്പുപ്രകാരം രജിസ്റ്റർ ചെയ്ത ഓരോ നൗകയ്ക്കും അധികാര 
പ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ അതിന് നൽകിയിട്ടുള്ള രജിസ്ട്രേഷൻ അടയാളം 
ഉണ്ടായിരിക്കേണ്ടതും അത് നിർണ്ണയിക്കപ്പെട്ട രീതിയിൽ പ്രദർശിപ്പിക്കേണ്ടതുമാണ്. 


- (6) രജിസ്റ്റർ ചെയ്ത മത്സ്യബന്ധന നൗകയല്ലാതുള്ള യാതൊരു നൗകയ്ക്കും 
6 -ാം വകുപ്പുപ്രകാരമുള്ള ലൈസൻസിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല . 


- 10 . മത്സ്യബന്ധന നൗകകളുടെ നീക്കങ്ങളെക്കുറിച്ച് അധികാരപ്പെടുത്തപ്പെട്ട 
ഉദ്യോഗസ്ഥന് വിവരം നൽകണമെന്ന്. രജിസ്റ്റർ ചെയ്ത ഒരു മത്സ്യബന്ധന നൗക ഒരു 
തുറമുഖപദേശത്തുനിന്നും മറ്റൊരു തുറമുഖ പ്രദേശത്തിലേക്ക് നീങ്ങുന്ന പക്ഷം, ആ 
മാറ്റത്തെപ്പറ്റി അങ്ങനെയുള്ള മത്സ്യബന്ധന നൗകയുടെ ഉടമസ്ഥൻ, നിർണ്ണയിക്കപ്പെട്ട 
രീതിയിൽ, അങ്ങനെയുള്ള മത്സ്യബന്ധന നൗക രജിസ്റ്റർ ചെയ്യാൻ അധികാരപ്പെടുത്തപ്പെട്ട 
ഉദ്യോഗസ്ഥനും അങ്ങനെയുള്ള മത്സ്യബന്ധന നൗക നീങ്ങിയ പ്രദേശത്തിനു മേൽ 
അധികാരിതയുള്ള തുറമുഖ ഉദ്യോഗസ്ഥനും വിവരം നൽകേണ്ടതാണ്. 


- 11 . രജി സ്റ്റർ ചെയ്ത് മത്സ്യ ബ ന്ധ ന ന ക കളുടെ ഉടമസ്ഥർ റിട്ടേൺ 
സമർപ്പിക്കണമെന്ന്. - (1 ) രജിസ്റ്റർ ചെയ്ത ഓരോ മത്സ്യബന്ധന നൗകയുടെ 
ഉടമസ്ഥനും നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള റിട്ടേണുകൾ നിർണ്ണയിക്കപ്പെട്ട 
സമയത്തും നിർണ്ണയിക്കപ്പെട്ട രീതിയിലും അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥന് 
സമർപ്പിക്കേണ്ടതാണ്. 


20 


( 2) അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥന്, രജിസ്ട്രർ ചെയ്ത ഏതൊരു 
മത്സ്യബന്ധന നൗകയും ഏതൊരു സമയത്തും ഈ വകുപ്പുപ്രകാരം സമർപ്പിക്കപ്പെട്ട 
ഏതൊരു റിട്ടേണിന്റെയും കൃത്യത ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി 
പരിശോധിക്കാവുന്നതാണ്. 


12 . 6 - 8 - 9 -ം വകുപ്പുകൾ പ്രകാരമുള്ള ഉത്തരവുകൾ അന്തിമമായിരിക്കു 
മെന്ന്. --അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥന്റെ, 6 -ാം വകുപ്പ്, 8 -ാം വകുപ്പ്അല്ലെങ്കിൽ 
9 -ാം വകുപ്പ് പ്രകാരമുള്ള മത്സ്യബന്ധന നൗകയുടെ ലൈസൻസ് അനുവദിക്കുകയോ 
അല്ലെങ്കിൽ ലൈസൻസ് അ നു വ ദി ക്ക ൽ നിര സി ക്കു കയോ അല്ലെങ്കിൽ 
അങ്ങനെയുള്ള ലൈസൻസ് റദ്ദാക്കുകയോ, താൽക്കാലികമായി തടഞ്ഞു വെയ്ക്കുകയോ, 
മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ ഭേദഗതി ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു നൗക 
രജിസ്ട്രർ ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്തുകൊണ്ടുള്ള എല്ലാ തീരുമാനങ്ങളും 13 -ാം 
വകുപ്പ് പ്രകാരമുള്ള ഏതൊരു അപ്പീൽ അവകാശത്തിനും വിധേയമായി, അന്തിമമായിരി 
ക്കുന്നതാണ്. 

13 . ലൈസൻസ് അനുവദിക്കൽ നിര സിച്ചു കൊണ്ടുള്ള ഉത്തര വു കൾക്ക് 
എതിരായുള്ള അപ്പീലുകൾ, മുത ലാ യവ. - ( 1) ഒരു മത്സ്യബന്ധന നൗകയ്ക്ക് 

ലൈസൻസ് അനുവദിക്കൽ നിരസിച്ചുകൊണ്ടോഅല്ലെങ്കിൽ അങ്ങനെയുള്ള ലൈസൻസ് 
റദ്ദാക്കുകയോ, താൽക്കാലികമായി നിർത്തിവെയ്ക്കുകയോ, മാറ്റം വരുത്തുകയോ ഭേദഗതി 
ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു നൗക രജിസ്റ്റർ ചെയ്യുന്നത് നിരസിക്കുകയോ അല്ലെങ്കിൽ 
അങ്ങനെയുള്ള നൗകയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയോ ചെയ്തുകൊണ്ട് അധികാര 
പ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പുറപ്പെടുവിച്ച ഉത്തരവിനെപ്പറ്റി പരാതിയുള്ളഏതൊരാൾക്കും, 
ആ ഉത്തരവ് സംബന്ധിച്ച അറിയിപ്പു ലഭിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം, 
നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള അധികാരിക്ക് അപ്പീൽ ബോധിപ്പിക്കാവുന്നതാണ് 
( ഈ വകുപ്പിൽ ഇതിനുശേഷം അപ്പീൽ അധികാരസ്ഥൻഎന്നാണ് പരാമർശിക്കപ്പെടുക ); 

എന്നാൽ, പ്രസ്തുത കാലയളവായ മുപ്പതു ദിവസങ്ങൾക്കുശേഷവും ന്യായമായ 
കാരണത്താൽ ആ സമയത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കുന്നതിൽനിന്നും അപ്പീൽവാദിക്ക് 
തടസ്സം നേരിട്ടു എന്ന് ബോധ്യപ്പെടുന്നപക്ഷം അപ്പീൽ അധികാരസ്ഥന് അപ്പീൽ 
സ്വീകരിക്കാവുന്നതാണ്. 

-- (2) (1) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള ഒരു അപ്പീൽ ലഭിച്ചുകഴിഞ്ഞാൽ അപ്പീൽ 
അധികാരസ്ഥൻ, അപ്പീൽ വാദിക്ക് പറയാനുള്ളത് കേൾക്കുവാൻ ന്യായമായ ഒരു 
അവസരം നൽകിയശേഷം, കഴിയുന്നത്ര വേഗം അതിൻമേൽ തനിക്ക് യുക്തമെന്ന് 
തോന്നുന്ന ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതാണ്. 

(3) ഈ വകുപ്പ് പ്രകാരം അപ്പീൽ അധികാരസ്ഥൻ പുറപ്പെടുവിച്ച എല്ലാ 
ഉത്തരവും അന്തിമമായിരിക്കുന്നതാണ്. 


21 


10 


അദ്ധ്യായം- III 


ശിക്ഷകൾ 


14 . മത്സ്യബന്ധന യാനത്തിൽ പ്രവേശിക്കുവാനും തിരച്ചിൽ നടത്തുവാനുമുള്ള 
അധികാരം. - അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥന്, ഈ ആക്റ്റിലെയോ അതിന് 
കീഴിൽ ഉണ്ടാക്കിയ ഉത്തരവിലേയോ ചട്ടത്തിലേയോ ഏതെങ്കിലും വ്യവസ്ഥകൾക്കോ 
അല്ലെങ്കിൽ ലൈസൻസിലെ ഏതെങ്കിലും വ്യവസ്ഥകൾക്കോ വിരുദ്ധമായി ഏതെങ്കിലും 
മത്സ്യബന്ധന നൗക ഉപയോഗിക്കുകയോ ഉപയോഗിച്ചിട്ടുണ്ടെന്നോ വിശ്വസിക്കാൻ 
കാര ണ മു ള്ള പക്ഷം, അങ്ങ നെയുള്ള നൗകയിൽ പ്രവേശിക്കു കയും തിരച്ചിൽ 
നടത്തുകയും അങ്ങനെയുള്ള നൗക ജപ്തി ചെയ്യുകയും അതിൽ കണ്ടെത്തിയ 
മത്സ്യം പിടിച്ചെടുക്കുകയും ചെയ്യാവുന്നതാണ്. 

15. പിടിച്ചെടുത്ത മത്സ്യത്തിന്റെ കയ്യൊഴിക്കൽ. (1) 14 -ാം വകുപ്പുപ്രകാരം ജപി 
ചെയ്ത മത്സ്യബന്ധന നൗക അങ്ങനെയുള്ള സ്ഥലത്തും നിർണ്ണയിക്കപ്പെടാവുന്ന 
അങ്ങനെയുള്ള രീതിയിലും അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ സൂക്ഷിക്കേണ്ടതാണ്. 

(2 ) പിടിച്ചെടുക്കപ്പെട്ട മത്സ്യം സൂക്ഷിക്കുവാനുള്ള ആവശ്യമായ സൗകര്യങ്ങൾ 
ഇല്ലാത്തപക്ഷം, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അങ്ങനെയുള്ളമത്സ്യത്തിന്റെ വിക്രയം 
ആവശ്യമാണെന്ന് തോന്നുന്നപക്ഷം അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥന്, അങ്ങനെ 
യുള്ളമത്സ്യം വികയം ചെയ്യാവുന്നതും അതിന്റെ ലാഭം നിർണ്ണയിക്കപ്പെട്ട രീതിയിൽ 
അ ഡ് ജൂ ഡി ക്കേ റ്റിംഗ് ആഫീ സ റുടെ കാര്യാ ല യ ത്തിൽ സൂക്ഷിച്ചു വെയ്ക്കാ 
വുന്നതാണ്. 

16. ന്യായനിർണ്ണയം. - (1) 14 -ാം വകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള ഏതൊരു അധികാര 
പ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥനും, ഈ ആക്ടിന്റെ ഏതെങ്കിലും വ്യവസ്ഥകൾക്കോ 
ഏതെങ്കിലും ഉത്ത ര വിനോ അതിൻകീഴിൽ ഉണ്ടാക്കിയ ചട്ടത്തിനോ അല്ലെങ്കിൽ 

ലൈസൻസിലെ ഏതെങ്കിലും വ്യവസ്ഥകൾക്കോ വിരുദ്ധമായി ഏതെങ്കിലും 
മത്സ്യബന്ധനയാനം ഉപയോഗിക്കുകയോ ഉപയോഗിച്ചെന്നോ വിശ്വസിക്കാൻ കാരണ 
മുണ്ടാകുന്നപക്ഷം, അതിനെപ്പറ്റിയുള്ളറിപ്പോർട്ട് അഡ്ജൂഡിക്കേറ്റിംഗ് ആഫീസർക്ക് 
സമർപ്പിക്കേണ്ടതാണ്. 

( 2 ) അഡ്ജൂ ഡിക്കേറ്റിംഗ് ആഫീസർ, ബന്ധപ്പെട്ട എല്ലാ കക്ഷികൾക്കും 
പറയാനുള്ളത് പറയാൻ ന്യായമായ ഒരു അവസരം നൽകിയതിനുശേഷം റിപ്പോർട്ടിൽ 
പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു അന്വേഷണം നിർണ്ണയിക്കപ്പെട്ട രീതിയിൽ 
നടത്തേണ്ടതാണ്. 

- 17 . ശിക്ഷ . - ( 1) അഡ്ജൂ ഡിക്കേറ്റിംഗ് ആഫീസർ, 16 -ാം വകുപ്പുപ്രകാരമുള്ള 
അന്വേ ഷ ണ ത്തി നു ശേ ഷം , ഈ ആക്റ്റി ന്റെ ഏതെങ്കിലും വ്യവസ്ഥ കൾക്കോ 
ഏതെങ്കിലും ഉത്തരവിനോ അതിൻ കീഴിൽ ഉണ്ടാക്കിയ ചട്ടത്തിനോ അല്ലെങ്കിൽ 

ലൈസൻസിലെ ഏതെങ്കിലും വ്യവസ്ഥ കൾക്കോ വിരുദ്ധ മായി ഏതെങ്കിലും 
മത്സ്യബന്ധന നൗക ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ഇടയാക്കുകയോ 
ഉപയോഗിക്കാൻ അനുവദിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനിക്കുകയും, 
അങ്ങനെയുള്ള ഏതൊരാളെയും, അഡ്ജൂഡിക്കേറ്റിംഗ് ആഫീസർ കുറ്റക്കാരനാണെന്ന് 
കണ്ടെത്തുന്നപക്ഷം; - 


22 


| 1j 


( എ ) ഉൾപ്പെട്ടിട്ടുള്ള മത്സ്യത്തിന്റെ മൂല്യം ആയിരം രൂപയോ അതിൽ കുറവോ 
ആണെങ്കിൽ അയ്യായിരം രൂപയോ; 


( ബി ) ഉൾപ്പെട്ടിട്ടുള്ള മത്സ്യത്തിന്റെ മൂല്യം ആയിരം രൂപയിൽ കൂടുതലാണെങ്കിൽ 
മത്സ്യത്തിന്റെ മൂല്യത്തിന്റെ അഞ്ചിരട്ടിയോ; അല്ലെങ്കിൽ, 


- ( സി ) ഏതൊരു മത്സ്യവും ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു സംഗതി ഒഴികെ മറ്റേതൊരു 
സംഗതിയിലും, അയ്യായിരം രൂപയിലോ കവിയാത്തതും ആയ പിഴശിക്ഷയ്ക്കും അയാളെ 
വിധേയനാക്കുന്നതിനു അഡ്ജൂഡിക്കേറ്റിംഗ് ആഫീസർക്ക് വിധിക്കാവുന്നതാണ്. 

- (2) ( 1) -ാം ഉപവകുപ്പു പ്രകാരം ചുമത്തപ്പെടാവുന്ന ഏതൊരു ശിക്ഷയ്ക്കും 
പുറമേ, അഡ്ജൂഡിക്കേറ്റിംഗ് ആഫീസർ, - 

- ( എ ) (1) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിരിക്കുന്ന വിധത്തിൽ ഉപയോഗിച്ചി 
ട്ടുള്ളതോ, ഉപയോഗിക്കാൻ കാരണമായതോ ഉപയോഗിക്കാൻ അനുവദിച്ചതോ ആയ 
മത്സ്യബന്ധന നൗകയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ ലൈസൻസോ, ഏതെങ്കിലും 
വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ, അത് - 

- (i) അതതു സംഗതി പോലെ റദ്ദാക്കുകയോ അസാധുവാക്കുകയോ; 
അല്ലെങ്കിൽ 

- (i ) അഡ്ജൂഡിക്കേറ്റിംഗ് ആഫീസർ യുക്തമെന്ന് കരുതുന്ന അങ്ങനെയുള്ള 
കാലയളവിലേക്ക് താൽക്കാലികമായി നിർത്തിവയ്ക്കുകയോ; ചെയ്യേണ്ടതും; അല്ലെങ്കിൽ 


( ബി ) 14 -ാം വകുപ്പുപ്രകാരം ജപ്തി ചെയ്തതോ പിടിച്ചെടുത്തതോ ആയ 
മത്സ്യബന്ധന നൗകയോ മത്സ്യമോ, അതതു സംഗതിപോലെ, സർക്കാരിലേക്ക് 
കണ്ടുകെട്ടേണ്ടതാണ്. 


എന്നാൽ, അഡ്ജൂഡിക്കേറ്റിംഗ് ആഫീസർക്ക് അങ്ങനെയുള്ള മത്സ്യബന്ധന 
നൗകയുടെ ഉടമയുടെയോ അതിൽ അവകാശം ഉന്നയിക്കുന്ന ഏതെങ്കിലും ആളുടെയോ 
വാദം കേട്ടതിനു ശേഷം ആ ഉടമയോ അങ്ങനെയുള്ളആളോ കുറ്റം ചെയ്യുന്നത് 
തടയാൻ മതിയായ ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്ന് ബോധ്യമാകുന്ന പക്ഷം ( ബി ) 
ഖണ്ഡപ്രകാരം കണ്ടുകെട്ടുവാൻ പാടുള്ളതല്ല . 

- 18 . അപ്പലേറ്റ് ബോർഡിന്റെ രൂപീകരണവും അപ്പലേറ്റ് ബോർഡിലേക്കുള്ള 
അപ്പീലും. - (1) സർക്കാരിന്, ഗസറ്റ് വിജ്ഞാപനം വഴി, ഒന്നോ അതിലധികമോ 
അപ്പലേറ്റ് ബോർഡോ അപ്പലേറ്റ് ബോർഡുകളോ രൂപീകരിക്കാവുന്നതാണ്. 

(2 ) അപ്പലേറ്റ് ബോർഡിൽ മൂന്ന് അംഗങ്ങൾ ഉണ്ടായിരിക്കേണ്ടതും, അവരിൽ 
ഒരാൾ ജില്ലാ ജഡ്ജി ആയിരിക്കുന്നതോ ആയിരുന്നതോ ആയ വ്യക്തിആയിരിക്കേണ്ടതും, 
അദ്ദേഹത്തെ അപ്പലേറ്റ് ബോർഡിന്റെ ചെയർമാനായി നിയമിക്കേണ്ടതുമാണ്. 

( 3) ഒരു അപ്പലേറ്റ് ബോർഡ് മാത്രമാണ് നിയമിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ, ആ 
അപ്പലേറ്റ് ബോർഡിന് സംസ്ഥാനത്തുടനീളം അധികാരപരിധി ഉണ്ടായിരിക്കുന്നതും, 


23 


12 


ഒന്നിൽ കൂടുതൽ അപ്പലേറ്റ് ബോർഡ് നിയമിക്കപ്പെട്ടിട്ടുള്ളിടത്ത്, സർക്കാരിന്, 
ഗസറ്റ് വിജ്ഞാപനം വഴി, ഓരോ അപ്പലേറ്റ് ബോർഡിന്റെയും അധികാരപരിധി 
നിർവ്വചിക്കാവുന്നതുമാണ്. 

( 4) അഡ്ജൂഡിക്കേറ്റിംഗ് ആഫീസറുടെ ഉത്തരവുമൂലം സങ്കടമനുഭവിക്കുന്ന 
ഏതൊരാൾക്കും, ആ ഉത്തരവ് പുറപ്പെടുവിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം, 
അങ്ങനെയുള്ള അപ്പീൽ കേൾക്കുവാനുള്ള അധികാരമുള്ള അപ്പലേറ്റ് ബോർഡിന് ഒരു 
അപ്പീൽ ബോധിപ്പിക്കാവുന്നതാണ്: 

- എന്നാൽ, പ്രസ്തുത സമയത്തിനുള്ളിൽ അപ്പീൽ ബോധിപ്പിക്കാതിരുന്നതിന് 
അപ്പീൽ വാദിക്ക് മതിയായ കാര ണ മു ണ്ടാ യിരുന്നു എന്ന് അപ്പലേറ്റ് ബോർഡിന് 
ബോദ്ധ്യമാവുകയാണെങ്കിൽ മുകളിൽ പറഞ്ഞ മുപ്പത് ദിവസത്തിനുശേഷവും എന്നാൽ 
മേൽപറഞ്ഞ തീയതി മുതൽ അറുപത് ദിവസം കഴിയുന്നതിന് മുമ്പായിട്ടും ഫയൽ 
ചെയ്യുന്ന ഏതൊരു അപ്പീലും അപ്പലേറ്റ് ബോർഡിന് ഫയലിൽ സ്വീകരിക്കാവുന്നതാണ്. 


- (5) അപ്പീൽവാദി, ഏത് ഉത്തരവിനെതിരെയാണ് അപ്പീൽ ബോധിപ്പിക്കുന്നത് ആ 
ഉത്തരവ് പ്രകാരം കൊടുക്കേണ്ടതായ പിഴത്തുക അപ്പീൽ ഫയൽ ചെയ്യുന്ന സമയത്ത് 
കെട്ടിവയ്ക്കാത്ത പക്ഷം, ഈ വകുപ്പു പ്രകാരമുള്ള യാതൊരു അപ്പീലും അപ്പലേറ്റ് 
ബോർഡ് സ്വീകരിക്കാൻ പാടുള്ളതല്ല : 


എന്നാൽ, അപ്പീൽവാദി ഈ ആവശ്യത്തിലേക്കായി ബോധിപ്പിക്കുന്ന ഒരു 
അപേക്ഷയിൻമേൽ, ഈ ഉപവകുപ്പുപ്രകാരം തുക കെട്ടിവയ്ക്കുന്നത് അപ്പീൽവാദിക്ക്, 
അനുചിതമായ വൈഷമ്യത്തിന് ഇടയാക്കുമെന്ന് അപ്പലേറ്റ് ബോർഡിന് അഭിപ്രായം 
ഉളളപക്ഷം അതിന് രേഖാമൂലമുള്ള ഉത്തരവ് പ്രകാരം അങ്ങനെയുള്ള തുക കെട്ടി 
വയ്ക്കേണ്ടതിൽനിന്ന് നിരുപാധികമായോ അഥവാ ചുമത്താൻ യുക്തമെന്ന് അതിന് 
തോന്നുന്ന പ്രകാരമുള്ള ഉപാധികൾക്ക് വിധേയമായോ ഒഴിവാക്കാവുന്നതാണ്. 


- (6) ( 4) -ാം ഉപ വകുപ്പു പ്രകാരം ലഭിക്കുന്ന ഒരു അപ്പീലിൻമേൽ അപ്പലേറ്റ് 
ബോർഡിന് യുക്തമെന്നു തോന്നുന്ന അന്വേഷണം നടത്തിയതിനുശേഷവും ബന്ധപ്പെട്ട 
കക്ഷികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരവസരം നൽകിയതിനുശേഷവും, ഏത് 
ഉത്തരവിനെതിരെയാണോ അപ്പീൽ ബോധിപ്പിച്ചിട്ടുള്ളത് ആ ഉത്തരവ് സ്ഥിരപ്പെടുത്തുകയോ, 
ഭേദഗതി ചെയ്യുകയോ അല്ലെങ്കിൽ അസ്ഥിരപ്പെടു ത്തുകയോ ചെയ്യാ വു ന്നതും 
അപ്പലേറ്റ് ബോർഡിന്റെ തീരുമാനം അന്തിമമായിരിക്കുന്നതുമാണ്. കൂടാതെ 


( എ ) (5) -ാം ഉപവകുപ്പുപ്രകാരം പിഴയായി കെട്ടിവച്ചിട്ടുള്ള തുക അപ്പലേറ്റ് 
ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള പിഴയേക്കാൾ കൂടുതൽആണെങ്കിൽ, അങ്ങനെയുള്ള 
കൂടുതൽ തുകയോ, അല്ലെങ്കിൽ 


( ബി ) പിഴ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവ് അപ്പലേറ്റ് ബോർഡ് അസ്ഥിരപ്പെടു 
ത്തുകയാണെങ്കിൽ, പിഴയായി കെട്ടിവച്ചിട്ടുള്ള മുഴുവൻ തുകയുമോ, അപ്പീൽവാദിക്ക് 
തിരിച്ചു നൽകുകയും ചെയ്യേണ്ടതാണ്. 


13 


- 19 . അപ്പലേറ്റ് ബോർഡിന്റെ റിവിഷൻ. - അപ്പലേറ്റ് ബോർഡിന്, 17 -ാം വകുപ്പ് 
പ്രകാരം അഡ്ജൂഡിക്കേറ്റിംഗ് ആഫീസർ പുറപ്പെടുവിച്ചതും 18 -ാം വകുപ്പ് പ്രകാരം ഒരു 
അപ്പീലും ബോധിപ്പിക്കാതിരുന്നതുമായ അങ്ങനെയുള്ളഉത്തരവിന്റെ നിയമസാധുതയോ 
ഔചിത്യമോ അല്ലെങ്കിൽ നടപടിക്രമത്തിന്റെ ക്രമാനുസാരിത്വമോ അതിന് സ്വയം 
ബോധ്യപ്പെടുത്തുന്ന ആവശ്യത്തിലേക്കായി ഏതൊരു ഉത്തരവും ആവശ്യപ്പെടാവുന്നതും 
പരി ശോ ധിക്കാ വു ന്നതും അതിന് യുക്തമെന്നു കരുതുന്ന അതു സംബന്ധിച്ച 
അങ്ങനെയുള്ളഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതുമാണ്: 

- എന്നാൽ, അക്കാര്യത്തിൽ ബാധകമാക്കപ്പെടുന്ന ആൾക്ക് പറയുവാനുള്ളത് 
പറയുവാനുള്ള ന്യായമായ ഒരവസരം നൽകാതെ അങ്ങനെയുള്ള യാതൊരു ഉത്തരവും 
പുറപ്പെടുവിക്കാൻ പാടുള്ളതല്ല. 

| 20 . ഈ ആക്റ്റിൻ കീഴിൽ അന്വേഷണം നട ത്തു ന്ന തു മായി ബന്ധപ്പെട്ട് 
അഡ്ജൂഡിക്കേറ്റിംഗ് ആഫീസറുടെയും അപ്പലേറ്റ് ബോർഡിന്റെയും അധികാരങ്ങൾ. - (1) 
അഡ്ജൂ ഡി ക്കേ റ്റിംഗ് ആഫീസർക്കും അപ്പ ലേറ്റ് ബോർഡി നും , അന്വേഷണം 
നടത്തുമ്പോൾ 1908 - ലെ സിവിൽ നടപടി നിയമ സംഹിതയ്ക്ക ( 1908 - ലെ 5 -ാം 
കേന്ദ് ആക്റ്റ്) കീഴിൽ ഒരു വ്യവഹാരം വിചാരണ ചെയ്യുമ്പോൾ ഒരു സിവിൽ 
കോടതിക്കുള്ള എല്ലാ അധികാരങ്ങളും താഴെപ്പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് 
ഉണ്ടായിരിക്കുന്നതാണ്, അതായത്: 

( എ ) സാക്ഷികളെ വിളിച്ചു വരുത്തുന്നതിനും ഹാജരാക്കുന്നത് നടപ്പിൽ 
വരുത്തുന്നതിനും; 

( ബി ) ഏ ത ങ്കിലും രേഖ കണ്ട ത്തു വാ നും ഹാജ രാ ക്കു വാ നും 
ആവശ്യപ്പെടുന്നതിനും; 

- ( സി ) ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും 
പൊതുരേഖയോ അതിന്റെ പകർപ്പോ ആവശ്യപ്പെടുന്നതിനും; 

( ഡി ) സത്യവാങ്മൂലത്തിൻമേൽ തെളിവ് സ്വീകരിക്കുന്നതിനും; 

( ഇ) സാക്ഷികളെ വിസ്തരിക്കുന്നതിനും അല്ലെങ്കിൽ രേഖകൾ പരിശോധന 
നടത്തുന്നതിനും വേണ്ടി കമ്മീഷനുകളെ അയയ്ക്കുന്നതിനും 
- (2) അഡ്ജൂ ഡിക്കേറ്റിംഗ് ആഫീസറോ അപ്പലേറ്റ് ബോർഡോ, ഈ ആക്റ്റ് 
പ്രകാരമുള്ളഏതൊരു അധികാരവും വിനിയോഗിക്കുമ്പോൾ, 1973- ലെ ക്രിമിനൽ നിയമ 
സംഹിതയിലെ ( 1974- ലെ 2 -ാം കേന്ദ്ര ആക്ട്) 345- 346 -ാം വകുപ്പുകളുടെ ആവശ്യത്തി 
ലേക്കായി ഒരു സിവിൽ കോടതിയായി കരുതപ്പെടേണ്ടതാണ്. 
- 21. കമ്പനികൾ ചെയ്യുന്ന കുറ്റം. - (1) ഈ ആക്റ്റിൻ കീഴിലുള്ള ഒരു കുറ്റം 
ഒരു കമ്പനി ചെയ്യുന്നിടത്ത്, കുറ്റം ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ചാർജ്ജ് 
വഹിച്ചിരുന്നതോ കമ്പനിയുടെ ബിസിനസ്സ് നടത്തുന്നതിന് ഉത്തരവാദപ്പെട്ടിരുന്നതോ 
ആയ ഏതൊരാളും ആ കമ്പനിയും കുറ്റം ചെയ്തതായി കരുതപ്പെടു ന്നതും 
അതനുസരിച്ച് നടപടിയെടുക്കപ്പെടുന്നതിനും ശിക്ഷിക്കപ്പെടുന്നതിനും വിധേയ 
മായിരിക്കുന്നതാകുന്നു . 


25 


14 


എന്നാൽ, ഈ ഉപവകുപ്പിൽ അടങ്ങിയിരിക്കുന്ന യാതൊന്നും തന്നെ അങ്ങനെ 
യുള്ള കുറ്റം ചെയ്തത്അയാളുടെ അറിവോടുകൂടിയല്ലെന്നോ അല്ലെങ്കിൽ അത്തരം 
കുറ്റം ചെയ്യുന്നത് തടയുന്നതിനായി യഥാവിധി അയാൾ എല്ലാ ശ്രദ്ധയും ചെലുത്തി 
യിരുന്നുവെന്നോ തെളിയിക്കുന്നപക്ഷം യാതൊരു ശിക്ഷയ്ക്കും അങ്ങനെയുള്ള ആളെ 
വിധേയനാക്കുന്നതല്ല. 

(2) (1) -ാം ഉപവകുപ്പിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ഈ ആക്റ്റിൻ 
കീഴിലുള്ള ഏതെങ്കിലും കുറ്റം ഏതെങ്കിലും ഡയറ്കടറുടെയോ, മാനേജരുടെയോ, 
സെക്രട്ടറിയുടെയോ, മറ്റേതെങ്കിലും ഭാരവാഹിയുടെയോ സമ്മതത്തോടുകൂടിയോ, 
മൗനാനുവാദത്തോടുകൂടിയോആണെന്നോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നുള്ള 
ഏതെങ്കിലും ഉപേക്ഷ കൊണ്ടോ ആണ് ചെയ്തിട്ടുള്ള തെ ങ്കിൽ അങ്ങനെയുള്ള 
ഡയറക്ടറോമാനേജരോ സെകട്ടറിയോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥനോ ആ കുറ്റം 
ചെയ്തതായി കരുതപ്പെടുന്നതും അതനുസരിച്ച് നടപടി എടുക്കേണ്ടതും ശിക്ഷിക്കേണ്ട 
തുമാണ്. 


വിശദീകരണം: ഈ വകുപ്പിന്റെ ആവശ്യങ്ങൾക്കായി, 

( എ ) “ കമ്പനി” എന്നാൽ ഏതെങ്കിലും ഏകാംഗീകൃത നികായം എന്നർത്ഥ 
മാകു ന്നതും, അതിൽ ഒരു ഫേമോ, അല്ലെങ്കിൽ വ്യക്തികളുടെ മറ്റ് സമാജമോ 
ഉൾപ്പെടുന്നതുമാകുന്നു ; 

- ( ബി ) ഒരു ഫേമിനെ സംബന്ധിച്ച് “ ഡയറക്ടർ” എന്നാൽ ആ ഫേമിലെ 
പങ്കാളി എന്നർത്ഥമാകുന്നു . 


അദ്ധ്യായം-IV 


പലവക 


- 22. ഒഴിവാക്കലുകൾ. ( 1) ഈ ആക്റ്റിൽ അടങ്ങിയിട്ടുള്ള യാതൊന്നും കേന്ദ്ര 
സർക്കാരിന്റെയോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെയോ ഏതെങ്കിലും പൊതു 
സംരംഭത്തിന്റെയോ സർവ്വേ നൗകകൾക്ക് ബാധകമാകുന്നതല്ല. 

(2 ) സർക്കാരിന്, ഈ ആക്റ്റിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ച്, ഏതൊരു 
വിനിർദ്ദേശിക്കപ്പെട്ട പ്രദേശത്തോ വിനിർദ്ദേശിക്കപ്പെട്ട പ്രദേശങ്ങളിലോ മത്സ്യബന്ധന 
ത്തിനായി ഉപയോഗിക്കുന്ന മത്സ്യബന്ധന നൗകകളുടെഏതെങ്കിലും വിഭാഗത്തിനോ 
വിഭാ ഗ ങ്ങ ൾ ക്കോ ഈ ആക്റ്റിന്റെ എല്ലാമോ ഏതെ ങ്കിലുമോ വ്യവ സ്ഥ കൾ 
ബാധകമാകുന്നത് പൊതുതാൽപര്യാർത്ഥമായിരിക്കുകയില്ല എന്ന് അഭിപ്രായമുള്ളപക്ഷം, 
അവർക്ക്, ഗസ്റ്റ് വിജ്ഞാപനം വഴി, ചുമത്തപ്പെടാവുന്നതെന്ന് അവർ കരുതുന്ന 
അങ്ങനെയുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി, വിജ്ഞാപനത്തിൽ വിനിർദ്ദേശിക്ക 
പ്പെടുന്ന അങ്ങനെയുള്ള വിനിർദ്ദേശിക്കപ്പെട്ട പ്രദേശത്താ വിനിർദ്ദേശിക്കപ്പെട്ട 
പ്രദേശങ്ങളിലോ മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന മത്സ്യബന്ധനയാനങ്ങളുടെ 
അങ്ങ നെയുള്ള വിഭാഗ ത്തയോ വിഭാ ഗ ങ്ങ ളെയോ, ഈ ആക്റ്റിലെ എല്ലാമോ 
ഏതെങ്കിലുമോ വ്യവസ്ഥകൾ ബാധകമാകുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. 


26 


15 


23. ഉത്തമവിശ്വാസത്തിൽ ചെയ്ത പ്രവൃത്തികൾക്ക് സംരക്ഷണം. - (1) ഈ 
ആക്ടിലെയോ അല്ലെങ്കിൽ അതിൻ കീഴിലുണ്ടാക്കിയ ഏതെങ്കിലും ഉത്തരവിന്റെയോ 
ഏതെങ്കിലും ചട്ട ത്തിനോ അ നു സ രിച്ച് ഉത്ത മ വി ശ്വാ സ പൂർവ്വം ചെയ് തോ 
ചെയ്യാനുദ്ദേശിച്ചതോ ആയ ഏതെങ്കിലും കാര്യത്തിന് സർക്കാരിനോ ഏതെങ്കിലും 
ഉദ്യോഗസ്ഥനോ അധികാരസ്ഥാനത്തിനോ എതിരായി ഏതെങ്കിലും വ്യവഹാരമോ 
പ്രോസിക്യൂഷനോ മറ്റ് നിയമ നടപടികളോ നിലനിൽക്കുന്നതല്ല . 

(2) ഈ ആക് സ്റ്റോ അ തിൻ കീഴിൽ ഉണ്ടാ ക്കി യിട്ടുള്ള ഏതെങ്കിലും 
ഉത്തരവോ അല്ലെങ്കിൽ ഏതെങ്കിലും ചട്ടമോ അനുസരിച്ച് ഉത്തമവിശ്വാസപൂർവ്വം 
ചെയ്തതോ ചെയ്യാനുദ്ദേശിച്ചതോ ആയ പ്രവൃത്തിമൂലം സംഭവിച്ചതോ സംഭവിക്കാനിട 
യുള്ളതോ ആയ ഏതെങ്കിലും നഷ്ടത്തിന്റെ പേരിൽ സർക്കാരിനോ അല്ലെങ്കിൽ 
ഏതെങ്കിലും ഉദ്യോഗസ്ഥനോഅല്ലെങ്കിൽ അധികാരസ്ഥാനത്തിനോ എതിരായി 
എന്തെങ്കിലും വ്യവഹാരമോ നിയമനടപടികളോ നിലനിൽക്കുന്നതല്ല. 

- 24. ചട്ട ങ്ങൾ ഉണ്ടാക്കു ന്ന തിനുള്ള അധികാരം. - (1) സർക്കാ രി ന്, ഗസറ്റ് 
വിജ്ഞാപനം വഴി, ഈ ആക്റ്റിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി ചട്ടങ്ങൾ 
ഉണ്ടാക്കാവുന്നതാണ്. 


(2) പ്രത്യേകിച്ചും, മേൽപ്പറഞ്ഞ അധികാരത്തിന്റെ സാമാന്യതയ്ക്ക് ഭംഗം 
വരാത്തവിധവും അപ്രകാരമുള്ള ചട്ടങ്ങളിൽ താഴെപറയുന്ന എല്ലാമോ ഏതെങ്കിലുമോ 
കാര്യങ്ങളെ സംബന്ധിച്ച് വ്യവസ്ഥ ചെയ്യാവുന്നതാണ്, അതായത്: 

( എ ) 4 -ാം വകുപ്പിന്റെ (1) -ാം ഉപ വകുപ്പു പ്രകാരം ഒരു ഉത്തരവ് 
പുറപ്പെടുവിക്കുമ്പോൾ കണക്കിലെടുക്കേണ്ടതായ കാര്യങ്ങൾ; 


( ബി ) 6 -ാം വകുപ്പിന്റെ ( 1) -ാം ഉപവകുപ്പുപ്രകാരമുള്ള ലൈസൻസിനുള്ള 
അപേക്ഷയുടെ മാതൃക, അതിൽ ഉൾക്കൊള്ളിക്കേണ്ട വിവരങ്ങളും അതോടൊപ്പമുള്ള 
ഫീസും; 


- ( സി) 6 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പിന്റെ ( ഡി) ഖണ്ഡപ്രകാരം ഒരു 
ലൈസൻസ് അനു വാദിക്കുന്നതിനും നിര സിക്കു ന്നതിനും കണക്കിലെടുക്കേണ്ട 
കാര്യ ങ്ങൾ, ലൈസൻസിന് ഒടു ക്കേ ണ്ട തായ ഫീസ് കൂടാതെ ലൈസൻസിലെ 
വ്യവസ്ഥകൾ യഥാവിധി നടപ്പിലാക്കുന്നതിനായുള്ള ജാമ്യം; 

- ( ഡി ) 6 -ാം വകുപ്പുപ്രകാരം ഒരു ലൈസൻസ് അനുവദിക്കുന്നതിനോ 
നിരസിക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലൈസൻസ് റദ്ദാക്കുന്നതിനോ, 
താൽക്കാലികമായി നിർത്തിവെയ്ക്കുന്നതിനോ, മാറ്റം വരുത്തുന്നതിനോ, ഭേദഗതി 
ചെയ്യേണ്ടതോ അല്ലെങ്കിൽ 9 -ാം വകുപ്പുപ്രകാരം ഒരു നൗക രജിസ്റ്റർ ചെയ്യുന്നതിനോ 
അല്ലെങ്കിൽ അങ്ങനെയുള്ള രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിനോ പിന്തുടരേണ്ട നടപടിക്രമം; 


27 


16 


- ( ഇ ) 9 -ാം വകുപ്പുപ്രകാരം ഒരു നൗക രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള 
അപേക്ഷയുടെ മാതൃക, അങ്ങനെയുള്ള അപേക്ഷയിൽ ഉൾക്കൊള്ളണ്ടതായ വിവരങ്ങളും 
അതോടൊപ്പമുള്ള ഫീസും; രജി ട്രേ ഷൻ സർട്ടിഫിക്കറ്റിന്റെ മാതൃകയും ആ 
വകുപ്പിന്റെ ( 3) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള രജിസ്റ്ററിന്റെ മാതൃകയും, ആ 
വകുപ്പിന്റെ ( 5) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ അടയാളം 
പ്രദർശിപ്പിക്കേണ്ട രീതിയും; 

(എഫ്) 10 -ാം വകുപ്പിൽ പരാമർശിച്ചിരിക്കുന്ന വിവരം നൽകേണ്ട രീതി; 


( ജി ) 11 -ാം വകുപ്പിന്റെ ( 1) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിരിക്കുന്ന 
റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയവും രീതിയും; 

(എച്ച്) 13 -ാം വകുപ്പിന്റെ (1) -ാം ഉപവകുപ്പു പ്രകാരം അപ്പീലുകൾ 
ബോധിപ്പിക്കുന്നതിനുള്ള അധികാരി; 


( ഐ ) 15 -ാം വകുപ്പിന്റെ (1) -ാം ഉപവകുപ്പു പ്രകാരം ജപ്തി ചെയ്ത 
മത്സ്യബന്ധന നൗക സൂക്ഷിക്കേണ്ട സ്ഥലവും രീതിയും, ആ വകുപ്പിന്റെ (2 ) -ാം 
ഉപവകുപ്പുപ്രകാരം പിടിച്ചെടുത്ത മത്സ്യം വികയം ചെയ്യപ്പെട്ടതിൽ നിന്നുള്ള വരുമാനം 
അഡ്ജൂഡിക്കേറ്റിംഗ് ആഫീസർ പക്കൽ നിക്ഷേപം നടത്തേണ്ട രീതിയും; 

( ജെ ) 16 -ാം വകുപ്പിന്റെ (2)-ാം ഉപവകുപ്പുപ്രകാരം അഡ്ജൂഡിക്കേറ്റിംഗ് 
ആഫീസർ അന്വേഷണം നടത്തേണ്ട നടപടിക്രമം; 


( കെ ) ചെയർമാൻ ഒഴികെ അപ്പലേറ്റ് ബോർഡിലെ അംഗങ്ങളുടെ 
യോഗ്യത , ചെയർമാനും അപ്പലേറ്റ് ബോർഡിലെ മറ്റംഗങ്ങൾക്കും നൽകേണ്ടതായ 
ഫീസും ബത്തകളും, അപ്പലേറ്റ് ബോർഡിന്റെ നടപടിക്രമവും; 


- (എൽ) രേഖകളുടെയോ ഉത്തരവുകളുടേയോ പകർപ്പുകൾ വിതരണം 
ചെയ്യുന്നതിനോ, മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കോ ഈ ആക്റ്റ് പ്രകാരം ഏതെങ്കിലും 
ഉദ്യോഗസ്ഥനോ അധികാരസ്ഥനോ നിർവ്വഹിക്കേണ്ടതായ ഏതൊരു സേവനവും 
ഉൾക്കൊള്ളുന്ന മറ്റേതെങ്കിലും കാര്യത്തിനോ ഒടുക്കേണ്ട ഫീസ്; 


( എം ) ഈ ആക്റ്റിനുകീഴിൽ ചട്ടങ്ങളാൽ വ്യവസ്ഥ ചെയ്യപ്പെടേണ്ടതോ 
ചെയ്യപ്പെടാവുന്നതോ ആയ മറ്റേതെങ്കിലും സംഗതി. 


- (3) ഈ ആക്ട് പ്രകാരം ഉണ്ടാക്കിയ ഏതൊരു ചട്ടവും അത്ഉണ്ടാക്കിയ 
ശേഷം കഴിയുന്നത്രവേഗം, നിയമസഭ സമ്മേളനത്തിലായിരിക്കുമ്പോൾ സഭ മുമ്പാകെ 
അത് ആകെ പതിനാല് ദിവസത്തേക്ക്, വയ്ക്കേണ്ടതും അപ്രകാരം അത് വയ്ക്കുന്ന 
സമ്മേളനമോ അതിന് തൊട്ടടുത്ത സമ്മേളനമോ അവസാനിക്കുന്നതിന് മുമ്പ്, നിയമസഭ 
ചട്ടത്തിൽ ഏതെങ്കിലും ഭേദഗതി വരുത്തുകയോ അല്ലെങ്കിൽ ചട്ടം ഉണ്ടാക്കേണ്ടതില്ലെന്ന് 


28 


17 


തീരുമാനിക്കുകയോ ചെയ്യുന്നപക്ഷം, ആ ചട്ടത്തിന് അതിനുശേഷം അതത് സംഗതിപോലെ, 
അങ്ങനെ ഭേദഗതി ചെയ്ത രൂപത്തിൽ മാത്രം പ്രാബല്യം ഉണ്ടായിരിക്കുകയോ അഥവാ 
യാതൊരു പ്രാബല്യവും ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നതും എന്നിരുന്നാലും അങ്ങനെ 
യുള്ള രൂപ ഭേ ദ പ്പെ ടു ത്ത ലോ റദ്ദാ ക്ക ലോ , ആ ചട്ട പ കാരം മുമ്പ് ചെയ്ത 
ഏതിന്റെയെങ്കിലും സാധുതയ്ക്ക് ഭംഗം വരാത്തവിധത്തിൽ ആയിരിക്കേണ്ടതുമാണ്. 


25. റദ്ദാക്കലും ഒഴിവാക്കലും. - ( 1) 1980 - ലെ കേരള സമുദ്ര മത്സ്യബന്ധന 
നിയന്ത്രണ ഓർഡിനൻസ് ( 1980 - ലെ 12 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു. 


(2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ചെയ്ത ഏതെങ്കിലും കാര്യമോ എടുത്ത ഏതെങ്കിലും നടപടിയോ ഈ ആക് 
പ്രകാരം ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ) 


കെ . ജയിംസ് ജോസഫ്, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി 


G. 45 /2015/DTP. 


